I N 

Oം 
सत्यमेव जयते 


Reg. No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


GOVERNN 


കരള 


രള സർക് 


NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


16th August 2011 

2011 ആഗസ്റ്റ് 16 
25th Sravana 1933 
1933 ശ്രാവണം 25 


33 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Dairy Development Department 


ഇടുക്കി ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി 

ഡയറക്ടറുടെ നടപടിക്രമം 


നമ്പർ സി. - 1939 / 2010 . 


2011 ജൂ 


ലൈ 


13. 


കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം അന്വേഷണം 
നടത്തി ആസ്തി ബാധ്യതകൾ തിട്ട പ്പെടുത്തി റിപ്പോർട്ട് 
സമർപ്പിക്കുവാൻ സൂചന ( 2 ) പ്രകാരം ഉത്തര വാ യി രു ന്നു . 
എന്നാൽ, സംഘ ത്തിന്റെ രജിസ്റ്ററു കളോ കണക്കുകളോ 
ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഉത്തരവ് നടപ്പിലാക്കാൻ 
കഴിയുന്നില്ലായെന്ന് പരാമർശം മൂന്ന് പ്രകാരം അന്വേഷണ 
ഉദ്യോഗസ്ഥൻ അറിയിച്ചിട്ടുണ്ട്. 

- ഉത്തരവ് 


പരാമർശം: - ( 1) തൊടുപുഴ ക്ഷീരവികസന ഓഫീസറുടെ 

- 30 - 8 - 2010 - ലെ കത്ത് . 
( 2 ) ഈ ഓഫീസിലെ 14 - 1 - 2011 - ലെ ഇതേ 

-- നമ്പർ ഉത്തരവ്. 
( 3 ) തൊടുപുഴ ക്ഷീരവികസന ഓഫീസറുടെ 

1- 3 - 2011 - ലെ കത്ത് . 
തൊടുപുഴ ബ്ലോക്ക് പരിധിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്ന 
തൊടുപുഴ ക്ഷീരോൽപ്പാദക സഹ ക ര ണ സംഘം നമ്പർ 
ഐ . 65 ഡി -യുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് യാതൊരു 
സാധ്യതയുമില്ലായെന്ന് പരാമർശം ഒന്ന് പ്രകാരം തൊടുപുഴ 
ക്ഷീര വികസന ഓഫീസർ അറിയിച്ചിരുന്നു . ആയതിനാൽ 
സംഘം പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിനായി 1969 - ലെ 


മേൽ സാഹചര്യത്തിൽ തൊടുപുഴ ക്ഷീരോൽപാദക 
സഹ ക ര ണ സംഘം ക്ലിപ്തം നമ്പർ ഐ . 65 ഡി -യുടെ 
രജി സ് ട്രേ ഷൻ, 1969 - ലെ കേരള സഹ ക ര ണ നിയ മം 
74 -ാം വകുപ്പ് അനുസരിച്ച് റദുചെയ്തുകൊണ്ട് ഇതിനാൽ 
ഉത്തരവാകുന്നു . 


തൊടുപുഴ, 
ഇടുക്കി. 


- ( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


